© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 26 
തിരുവനന്തപുരം, 26th January 2021 


വാല്യം 10 ന നമ്പര്‍ 
5 ചൊവ്വ 1196 മകരം 13 4 
13th Mak: 1196 
Vol. X Thiruvananthapuram, eee No. 
1942 മാഘം 6 
Tuesday 


6th Magha 1942 








PART 111 
Notifications by Heads of Departments 


Commissionerate of Land Revenue 


604 


KERALA GAZETTE 


[Parr IIT 





ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 മേരി അ്രാഹം ഭാര്യ 81 
2 ആന്‍സി അബ്രാഹം മകള്‍ 60 
3 ജോയി, റ്റി. എ. മകന്‍ 58 
4 ഷേര്‍ളി അബ്രാഹം മകള്‍ 55 
5 ജെസി അപ്രാഹം s 53 
6 ഡെയ്സി അബ്രാഹം ം 50 
7 ജിജോ അപ്രാഹം മകന്‍ 48 
8 ഷിജോ അദ്രാഹം s 44 
9 മായാ അബ്രാഹം മകള്‍ 40 


ആയതിനാല്‍ ടി ആവശൃത്തിലേയ്ക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതിന്‌ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതികളോ 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമുലം 
അറിയിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-12378/2020. 2020 ഡിസംബര്‍ 21. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ മേലുകാവ്‌ 
വില്ലേജില്‍ എള്ളുമ്പുറം കരയില്‍ കുഴിക്കലാനിക്കല്‍ വീട്ടില്‍ 
കെ. ജെ. ആര്‍ബി എന്നയാള്‍ 17-11-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. 
വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്ക പ്പെട്ട അപേക്ഷയില്‍ 
മേലുകാവ്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്‍ താഴെപറയുന്ന അവകാശികള്‍ 
ഉള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷവാര്‍ലെറ്റ്‌ മാമ്മന്‍ ഭാരൃ 53 
2 നിഖില്‍ ജോസഫ്‌, കെ. മകന്‍ 24 


ആയതിനാല്‍ ടി അവശൃത്തിലേയ്ക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍വിവരിച്ചവര്‍ മാത്രമാണെന്ന്‌ 
കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതികളോ 
ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ രേഖാമുലം 
അറിയിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും തപാല്‍ 
മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും സ്വീകരി 
ക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
മീനച്ചില്‍. 


(പ്പ) 


തഹശീൽദാർ. 
Changanassery Taluk 
പരസ്യം 


() 


നമ്പര്‍ സി2-5394/2020. 2020 ഒക്ടോബര്‍ 7. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ കുറിച്ചി വില്ലേജില്‍ 
ഇത്തിത്താനം പി. ഒ., വടക്കേറ്റില്‍ വീട്ടില്‍ പുഷ്ക്കലകുമാരി, സി. 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
കുറിച്ചി വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ സി. ജി. അപ്പുക്കുട്ടന്‍ നായര്‍ 


64. 


6-10-2019-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 
മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതന്റെ അവകാശികളായി 


താഴെ പേര്‌ പറയുന്നവര്‍ മാധ്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പുഷ്ക്കലകുമാരി, സി. ഭാര്യ 70 

2 അനുജ, എ. മകള്‍ 36 

3 അരുണ്‍, എ. മകന്‍ 34 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ കുറിച്ചി വില്ലേജില്‍ 
ഇത്തിത്താനം പി. ഒ., വടക്കേറ്റില്‍ വീട്ടില്‍ പരേതനായ 
സി. ജി. അപ്പുക്കുട്ടന്‍ നായര്‍ എന്നയാളുടെ നിയമപരമായ 
അവകാശികളായി മേല്‍ പറഞ്ഞവര്‍ മാര്രമാണുള്ളതെന്ന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(2) 


നമ്പര്‍ സി2-6080/2020. 2020 ഒക്ടോബര്‍ 7. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴൂര്‍ വില്ലേജില്‍ 
15-00 മൈല്‍, അരവിന്ദം വീട്ടില്‍ എസ്‌. ശിവരാമപണിക്കര്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
വാഴൂര്‍ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ അപേക്ഷകന്റെ ഭാര്യ രാധാമണി, കെ. പി. 
17-2-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതയുടെ 
മാതാപിതാക്കള്‍ ജീവിച്ചിരിപ്പില്ല. പരേതയുടെ അവകാശികളായി 


താഴെ പേര്‌ പറയുന്നവര്‍ മാരധരതമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 എസ്‌. ശിവരാമപണിക്കര്‍ ഭര്‍ത്താവ്‌ 82 
2 എസ്‌. ശ്യാമപ്രസാദ്‌ മകന്‍ 52 
3 മായ ജ്യോതികുമാര്‍ മകള്‍ 50 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ വാഴൂര്‍ വില്ലേജില്‍ 
15-00 മൈല്‍ അരവിന്ദം വീട്ടില്‍ പരേതയായ രാധാമണി, കെ. പി. 
എന്നവരുടെ നിയമപരമായ അവകാശികളായി മേല്‍പറഞ്ഞവര്‍ 
മാത്രമാണുള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ 
ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ സി2-1702/2019. 2020 ഒക്ടോബര്‍ 28. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചെത്തിപ്പുഴ വില്ലേജില്‍ 
വെരൂർ മുറിയില്‍ ഓാലിയ്ക്കല്‍ വീട്ടില്‍ ജോസ്‌ മാത്യൂ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ചെത്തിപ്പുഴ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ അപേക്ഷകന്റെ പിതാവ്‌ ഒ. പി. മാതു 
24-1-2016-ല്‍ മരണമടഞ്ഞിട്ടുള്ളതാണ്‌. പരേതന്റെ മാതാപിതാക്കള്‍, 
ഭാര്യ, ഒരു മകന്‍ തോമസ്‌ മാത്യു എന്നിവര്‍ ജീവിച്ചിരിപ്പില്ല. 
പരേതനായ ഒ. പി. മാതുവിന്റെ അവകാശികളായി താഴെ 
പേര്‍ പറയുന്നവര്‍ മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 





26th Jan. 2021] COMMISSIONERATE OF LAND REVENUE 605 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം നമ്പര്‍ ബന്ധം 

1 ജോസ്‌ മാത്യു മകന്‍ 50 1 ലിസിയാമ്മ സെബാസ്റ്റന്‍ ഭാര്യ 53 

2 തങ്കമ്മ എം. തെരേസ മകള്‍ 49 2 സ്നേഹ സെബാസ്റ്റ്യന്‍ മകള്‍ 6 

ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചെത്തിപ്പുഴ വില്ലേജില്‍ 8 റോസ്‌ സെബാസ്റ്യന്‍ 24 
വെരൂർ മുറിയില്‍ ഓാലിയ്ക്കല്‍ വീട്ടില്‍ പരേതനായ . _ 

ഒ. പി. മാത്യുവിന്റെ നിയമപരമായ അവകാശികളായി 4 ആപി ബ്ര ട്ട 8 

മേല്‍പറഞ്ഞവര്‍ മാത്രമാണുള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 5 മരിയ സെബാസ്റ്്രന്‍ മകള്‍ 18 

നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും 

ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചെത്തിപ്പുഴ വില്ലേജില്‍ 


ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
ര്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 


മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(4) 


നമ്പര്‍ സി2-6594/2020. 2020 ഒക്ടോബര്‍ 27. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ തൃക്കൊടിത്താനം വില്ലേജില്‍ 
ഇടത്തിനകത്ത്‌ ചാലുങ്കല്‍ വിട്ടില്‍ മിനിമോള്‍ ഷാജി അവകാശ 
സര്‍ട്ടി ഫിക്കറ്റിനായി സമര്‍പ്പിച്ച 


തൃക്കൊടിത്താനം വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 


അപേക്ഷയിന്‍മേല്‍ 


നടത്തിയതില്‍ അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ ഷാജി സ്കറിയ 
10-4-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 


അവകാശികളായി താഴെ പേര്‌ പറയുന്നവര്‍ 


മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 മിനിമോള്‍ ഷാജി ഭാര്യ 51 
2 ജൂവല്‍ ട്രീസ്സാ ഷ്വാജി മകള്‍ 18 
3 നെസ്സിന്‍ ക്രിസ്പി ഷാജി മകന്‍ 13 
സ ag 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ തൃക്കൊടിത്താനം വില്ലേജില്‍ 


ഇടത്തിനകത്ത്‌ ചാലുങ്കല്‍ വീട്ടില്‍ പരേതനായ 
ഷ്വാജി സ്കറിയ എന്നയാളുടെ നിയമപരമായ അവകാശികളായി 
മേല്‍ പറഞ്ഞവര്‍ മാര്രമാണുള്ളതെന്ന്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 
തഹശീല്‍ദാര്‍ മുമ്പാകെ 
നേരിട്ട്‌ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. 


ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
കാലാവധി കഴിഞ്ഞോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ സി2-67ോ8/2020. 2020 ഒക്ടോബര്‍ 27. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ ചെത്തിപ്പുഴ വില്ലേജില്‍ 
വെരൂർ പി. ഒ., പാലാത്ര വീട്ടില്‍ ലിസിയാമ്മ സെബാസ്റ്റ്രന്‍ 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ചെത്തിപ്പുഴ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
അപേക്ഷകയുടെ ഭര്‍ത്താവ്‌ സെബാസ്റ്ററന്‍ കുര്യാക്കോസ്‌ 
25-6-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 


അവകാശികളായി താഴെ പേര്‌ പറയുന്നവര്‍ 


മാര്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


Gaz. No. 4/2021/DTP (CLR). 


65 


വെരൂർ പി. ഒ., പാലാഠര്ത വീട്ടില്‍ 


സെബാസ്റ്യന്‍ കുര്യാക്കോസ്‌ എന്നയാളുടെ നിയമപരമായ 
ag 
അവകാശികളായി മേല്‍ പറഞ്ഞവര്‍ മാത്രമാണുള്ളതെന്ന്‌ 


പരേതനായ 


അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്നെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ ഈ പരസ്യം 
ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍ 
മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(6) 


നമ്പര്‍ സി2-6729/2020. 2020 ഒക്ടോബര്‍ 28. 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ പായിപ്പാട്‌ വില്ലേജില്‍ 
പള്ളിക്കച്ചിറ പി. ഒ.., തയ്യാട്ട്‌ വീട്ടില്‍ ശിവദാസ്‌; റ്റി. ആര്‍. 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പായിപ്പാട്‌ വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം 
നടത്തിയതില്‍ അപേക്ഷകന്റെ പിതാവ്‌ കൊച്ചുകുഞ്ഞ്‌ രാമന്‍ 
21-7-2006-ല്‍ മരണമടഞ്ഞിട്ടുള്ളതായി അറിയുന്നു. പരേതന്റെ 
മാതാപിതാക്കളും മകള്‍ സുജാതയും ജീവിച്ചിരിപ്പില്ല. 
പരേതന്റെ അവകാശികളായി താഴെ പേര്‍ പറയുന്നവര്‍ 


മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കുട്ടിയമ്മ ഭാര്യ 69 
2 ശിവദാസ്‌, റ്റി. ആര്‍. മകന്‍ 51 


3 ആദര്‍ശ ഭാഗ്യനാഥ്‌, പി. മരണമടഞ്ഞ മകള്‍ 
സുജാതയുടെ മകന്‍ 19 


4 പുരുഷന്‍ 5 ഭര്‍ത്താവ്‌ 52 


ചങ്ങനാശ്ശേരി താലൂക്കില്‍ പായിപ്പാട്‌ 
പള്ളിക്കച്ചിറ പി. ഒ., 


വില്ലേജില്‍ 
തയ്യാട്ട്‌ വീട്ടില്‍ പരേതനായ 
കൊച്ചുകുഞ്ഞ്‌ രാമന്‍ എന്നയാളുടെ നിയമപരമായ 
അവകാശികളായി മേല്‍ പറഞ്ഞവര്‍ മാത്രമാണുള്ളതെന്ന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത്‌ 
ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ചങ്ങനാശ്ശേരി തഹശീല്‍ദാര്‍ മുമ്പാകെ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ 
തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണി 


ക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 
ചങ്ങനാശ്ശേരി. തഹശീൽദാർ. 


